Government of Kerala 
- മകളെ ക്ക 

- 2009 


Reg. No. on como 
ST 122009- 201 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


-- Sം. | 20 


VOL LIV 
വാല്യം 34 


TIIRIVANANTHAPURAM , TUESDAY 

തിവന്ന , ചെ 


| 13th October 2009 
2009 aഷ്ബാ : 3 
21st Act 1931 
1933 അയിനം 21 


സി | 


PART III 
Stores Purchase 


Agriculture Department 

ടെണ്ടർ ലേലപരസ്യം 
നമ്പർ ഇ ( 2)- 250 2009- 10 . 2009 സെപ്റ റംബർ 9 . 


പാലക്കാട് ജില്ലയിൽ എരുത്തൻപതിയിൽ 
പ്രവർത്തിക്കുന്ന ഐ . എസ്. ഡി . ഫാമിലേക്ക് 
100000 നാടൻ മാങ്ങയുടെ മുളപ്പിച്ച വിത്തണ്ടി 
ആഫീസിൽ നിന്നുളള നിർദ്ദേശാനുസരണം 
സമയത്തും വിധത്തിലും ഫാമിനുളള ൽ ലഭ്യമാക്കി 
തരനതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും 
നീശ്ചന്ത ദർഘാസം ഫോറത്തിൽ താഴെചേർക്കുന്ന 
നി ബന്ധനകൾക്ക് വിധേയമായി ദർഘാസുകൾ 
ടി ഫാം സൂപ്രണ്ട് ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


കവറിനുളളിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. കവറിനു 
മുകളിൽ മാങ്ങയണ്ടി ടെണ്ടർ 2009 - 10 എന്ന 
വ്യക്തമായി എഴുതിയിരിക്കണം, 
ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ 2 , 000 രൂപ 
(രണ്ടായിരം മാത്രം) നിരതദ്രവ്യ തുക ടി ഫാം 
സൂപ്രണ്ടിന്റെ പേർക്ക് ഒരു ദേശസാൽകൃത 
ബാങ്കിൻറ ഡി . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
ടെർ ഫോറത്തിൽ 6 -ാം പേജിൽ പറത്തി 
രിക്കുന്ന എഗ്രിമെൻറ° 50 രൂപ മുദ്രപ്പത്രത്തിൽ 

ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടുതരേണ്ടതാണ്. മുവച്ച 
ദർഘാസുകൾ 30 - 10 -2009 വെളളിയാഴച 

കുന്നരം 3 മ ണി ക്കും അപ്പോൾ സന്നിഹിതരായ 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 
ക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടു 
ത്തിയിരിക്കുന്ന ആളുടെ പേർക്ക് താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസുകൾ 
ബന്ധപ്പെട്ട മേലധികാരിയുടെ അനുമതിക്ക 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതും ഇതു 
സംബന്ധിച്ച മേലധികാരിയുടെ തീരുമാനം 
അന്തിമവുമായിരിക്കും. 
ദർഘാസ് ഉറപ്പിച്ചു കിട്ടുന്ന വ്യക്തി ബന്ധപ്പെട്ട 
വിവരം ലഭിച്ചാൽ ഉടൻതന്നെ മൊത്തം തുകയുടെ 
5 . സകരിററിയായി ടി ഫാം സൂപ്രണ്ടിൻറ 

ർക്ക് ഒരു ദേശ നാ. കുത ബാങ്കിന്റെ ഡി , ഡി . 
ആയി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 50 രൂപ 
മുദ്രപ്പത്രത്തിൽ മുകളിൽ പറഞ്ഞ സാമഗ്രികൾ 
ഫാമിനുളളിൽ ഒാഫീസ് നിർദ cശാനുസരണം 
ലഭ്യമാക്കി ക്കൊളളാമെന്ന നിർദ്ദിഷS് കരാർ 
എഴുതി ഒപ്പിട്ട് നൽകണ്ടതുമാണ്. 


6 . 


1 . ദർഘാസ് ഫാറങ്ങൾ 29 -10- 2009 വ്യാഴാഴ്ച 

പകൽ 3 മണി വരെ 400 രൂപ + നികുതി എന്ന 
നിരക്കിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. 
ദർഘാസ് ഫോറത്തിനുളളിൽ 100000 നാടൻ 
മാങ്ങയുടെ മുളപ്പിച്ച വിത്തണ്ടയുടെ ( ഒരു 
പാക്കാറിന് 15cm x 20cm) വീല - (പ്രത്യേക 
മായി അക്കത്തിലും അക്ഷരത്തിലും മലയ ളം 
ഇ ഗ്ലീഷ് ഭാഷയിൽ വ്യക്തമായി എഴുത 
യിരിക്കണം. . 
പൂരിപ്പിച്ച ദ ർ ഘാ സു ക യ 30 - 10 -2009 
വെള്ളിയാഴ്ച ഉച്ചയ്ക്കുശേഷം 2 30 മ സിക്ക 
മുൻപായി സുപണ്ട , ഐ . എസ്. ഡി . ഫാം , 
എരുത്തേമ്പതി എന്ന വിലാസത്തിൽ മുദ്രവച്ച 


8 . പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് 

റ8°6 ചെയ്യുവാനും മാറ്റിവയ്ക്കുവാനോ ഉളള 
അധികാരം ഫാം സൂപ്രണ്ടിന് ഉണ്ടായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
സംബന്ധിച്ച തീയതി അവധി ദിവസം 
ആകുന്നപക്ഷം അതിനടുത്ത പ്രവർത്തി ദിവസം 

ഇടപാടുകൾ നടത്തുന്നതാണ്. 
9 . കൂടാതെ മറ്റു സർക്കാർ ദർഘാസുകൾക്കുളള 

നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും. 


ഫാം സുപണ്ടിൻറ കാര്യാലയം, 
ഐ .എസ്, ഡി . ഫാം , 
എരുത്തേമ്പതി, പാലക്കാട് . 


- ( ഒപ്പ് ) 
സുപണ്ട്. 


